PART IV 
Private Advertisements and Miscellaneous Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 

വിജ്ഞാപനം 


നമ്പർ 30947 / 08 / ഡി . 


2008 ഡിസംബർ 16. 


കേരള സംസ്ഥാന വൈദ്യ തി ബോർഡ് അ തിന്റെ 
കാര്യക്ഷമമായ കൃത്യനിർവ്വഹണത്തിനായി പുതുതായി നിർമ്മി 
ക്കാൻ ഉദ്ദേ ശി ക്കുന്ന കോട്ടയം കോടി മ ത 110 കെ . വി . 
സബ് സ്റ്റേഷ നി ലേക്ക് നില വി ലു ളള പളളം പുന്നപ് 110 
കെ . വി. ഫീഡറിന്റെ 101-102 ലൊക്കേഷനിൽ നിന്നും ഏകദേശം 
5 കി . മീ . ദൂരത്തിൽ വലിക്കുന്ന 110 കെ . വി . ലെനിൽ 
നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കി 

ക്കൊ ണ്ടി രി ക്കു ന്നു . ടി പവർ ത്ത ന ങ്ങ ളു ടെ ഭാഗ മായി 
ഇലക്ട്രിസിറ്റി ആക്ട് 2003 - ലെ സെക്ഷനുകൾ 164, 185 - 2എ 
എന്നിവ പ്രകാരം വൈദ്യുതി ബോർഡിലെ ഉദ്യോഗസ്ഥരും 
ബന്ധ പ്പെട്ട കരാ റു കാരും തൊഴിലാ ളി കളും അവരുടെ 
നിയമാനുസൃതമായ കൃത്യനിർവ്വഹണത്തിനുവേണ്ടി താഴെ 
കാണിച്ചിരിക്കുന്ന വില്ലേജുകളിലെ വസ്തുക്കളിൽ സർവ്വേ 
സംബ ന്ധ മായും മറ്റും പവേ ശി ക്കു ന്ന തും നിർമ്മാണ 
പ്രവർത്തനങ്ങൾ നടത്തുന്നതുമാണെന്നുള്ള വിവരം ബന്ധപ്പെട്ട 
എല്ലാവരേയും ഇതിനാൽ അറിയിച്ചുകൊളളുന്നു . 


ജില്ല 


താലൂക്ക് 


വില്ലേജ് 


കോട്ടയം 


കോട്ടയം 


നാട്ടകം 
കോട്ടയം 


ട്രാൻസ്മിഷൻ ഡിവിഷൻ, 
പൂവൻതുരുത്ത്. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


